Kerala Gazette No. 31 dated 4th August 2020 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : സി . ജി . ഹരികുമാർ ) 


നമ്പർ എഫ് -5561 / 2018 . 


2020 ജൂൺ 11 . 


വിഷയം; ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 


സൂചന: (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( Fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം ( 4 ) . 

( 2 ) കൊല്ലം താലൂക്കിൽ മയ്യനാട് വില്ലേജിൽ പരവൂർ, കോങ്ങൽചേരി, പ്ലാങ്കാല ഹൗസിൽ ശ്രീമതി സമീന 

സമർപ്പിച്ച അപേക്ഷ . 
(3 ) കൊല്ലം തഹശീൽദാരുടെ 1-3-2018 , 20-8-2018 , 8-3-2019 , 12-11-2019 എന്നീ തീയതികളിലെ ഡി3-18309 / 17 

നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Fair value 


SI . 
No. 


BI .. 
No. 


Re.Sy. 
No. 


Sub Div.. 

No. 


Local Body 


Taluk 


Village 


Classification 


per Are 


₹ 


1 


26 


414 


1-2 


മയ്യനാട് 


കൊല്ലം 


മയ്യനാട് 


8,000 


Residential plot 

with Private 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം, 
കൊല്ലം. 


(ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ, 


ERNAKULAM DISTRICT 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : എം . റ്റി . അനിൽകുമാർ ) 


( 1) 


നമ്പർ എ8-76132019. 


2020 ജനുവരി 16 . 


വിഷയം :-ന്യായവില പുനർ നിർണ്ണയം - ശ്രീ ഷിനോയ് വർഗീസ്, വെട്ടിയ്ക്കനാക്കുടി, പൂപ്പാനിയുടെ അപേക്ഷ 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ശ്രീ . ഷിനോയ് വർഗീസിന്റെ 24-10-2019 - ലെ അപേക്ഷ . 

(2 ) കൂവപ്പടി വില്ലേജ് ഓഫീസറുടെ 3-12-2019 - ലെ 384 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 

( 3 ) കുന്നത്തുനാട് ഭൂരേഖാ തഹശീൽദാരുടെ 21-12-2019- ലെ എ6-14683 {2019 നമ്പർ റിപ്പോർട്ട്. 
കുന്നത്തുനാട് താലൂക്ക്, കൂവപ്പടി വില്ലേജ്, ബ്ലോക്ക് നമ്പർ 9 , റീസർവെ 10919 ൽപ്പെട്ട 48,40 ആർ വസ്തുവിന്റെ ന്യായവില 
പുനർനിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് സൂചന ( 1 ) പ്രകാരം ശ്രീ. ഷിനോയ് വർഗീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 


Gaz . No. 31 / 2020 / DTP / CLR ( Fair Value - Supplement ) . 


189 


2 


അപേക്ഷാ വസ്തു ന്യായവില രജിസ്റ്ററിൽ നിലം കാറ്റഗറിയിൽ തെറ്റായി ഉൾപ്പെടുത്തി ആർ . ഒന്നിന് ? 5,000 ന്യായവില 
നിശ്ചയിച്ചിട്ടുള്ളത് , " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ്സസ് കാറ്റഗറിയിൽ പുനർനിർണ്ണയിച്ച് ലഭിക്കുകയാണ് 
അപേക്ഷകന്റെ ആവശ്യം. 


അപേക്ഷാ വസ്ത ബി.ടി.ആർ. പ്രകാരം പുരയിടമായി രേഖപ്പെടുത്തിയിട്ടുള്ളതും സമാന വസ്തുവായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 
ബ്ലോക്ക് 9 , സർവ്വ 29111 - ലെ വസ്തുക്കൾക്ക് ന്യായ വില രജിസ്റ്റർ പ്രകാരം "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് എൻ.എച്ച് . 
പി.ഡബ്ലു.ഡി. റോഡ് ആക്സസ്സസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 1,00,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ്. 


കൂവപ്പടി വില്ലേജിലെ ബ്ലോക്ക് 9 , സർവെ 29 18 1 - ലെ വസ്തുക്കളുടെ കാറ്റഗറി ന്യായ വില രജിസ്റ്ററിൽ തെറ്റായി 
രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും സമാന വസ്ത " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് കാറ്റഗറിയിൽ 
ഉൾപ്പെട്ട് വരുന്നതാണെന്നും കൂവപ്പടി വില്ലേജ് ഓഫീസർ റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട്. 


ബി.ടി.ആർ. പ്രകാരം നിലം ഇനത്തിൽപ്പെടുന്നതായ അപേക്ഷാവസ്തുവിന്റെ ഇനം മാറ്റുന്നതിന് വ്യവസ്ഥയില്ലാത്തതും 
എന്നാൽ സമാന വസ്തുവിന്റെ നിലവിലെ സ്ഥിതി പരിഗണിച്ചാൽ അപേക്ഷാ വസ്തുവിന് സമാനമാണെന്ന് കാണുന്നു . 


ഈ സാഹചര്യത്തിൽ അപേക്ഷാ വസ്തു വിന് "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ്സറ 

സ് 
ക്ലാസ്സിഫിക്കേഷനിൽ, സമീപത്ത് സ്ഥിതി ചെയ്യുന്നതും സമാനതയുള്ളതുമായ ബ്ലോക്ക് നമ്പർ 9 , സർവ്വ നമ്പർ 291 / 1 - ലെ 
വസ്തുവിന്റെ ന്യായവിലയായ 3 1,00,000 നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


FORM " A 


[ See Rule 4] 


NOTIFICATION 


No. A8-7613 /19 / Kdis . 


16th January 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 


District Ernakulam . 


Taluk Kunnathunad. 


Village - Koovappady . 

. 


Desom — Aimuri. 


Re -Sy. 


Sl . 


Sy. 


Sub 


Re - Sy. Re - Sy. 


Sub 


Fair Value 


Division 


Classification 

by use 


No. 


No. 


Block 


Per Are 


Division 


No. 


Panchayath / Name of Naine & 

Local Body Number 
Municipality / 

Panchayath of Ward 
Corporation 

Municipality / 
Corporation 


No. 


₹ 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


9 


109 


9 


Panchayath 


Koovappady 


1,00,000 


XV Residential plot 
Pisharikkal with Panchayath 


road access 


190 


3 


( 2 ) 


നമ്പർ എ8-619782019 . 

2020 ഫെബ്രുവരി 7 . 
വിഷയം : ന്യായവില പുനർ നിർണ്ണയം -- ശ്രീ ഏലിയാസ് തോമസ്, അണ്ടത്ത് പുത്തൻപുരയിൽ, പിറവം സമർപ്പിച്ച 

അപേക്ഷ ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന:-(1) പിറവം വില്ലേജ് ഓഫീസറുടെ 18-9-2019 - ലെ 479 / 19 , 17-12-2019 - ലെ 645/19 നമ്പർ റിപ്പോർട്ടുകൾ. 

(2 ) തഹശീൽദാർ (ഭൂരേഖ ), മൂവാറ്റുപുഴയുടെ 21-10-2019 - ലെ എ2-10003 / 19 നമ്പർ റിപ്പോർട്ട്. 

(3 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 / 18 നമ്പർ പരിപ്രതം. 
പിറവം വില്ലേജ്, സർവ്വ 670 / 4 എ , 670 / 4 ബി എന്നീ നമ്പരുകളിൽ ഉൾപ്പെട്ട വസ്തുക്കളുടെ ന്യായവില പുനർനിർണ്ണയിക്കു 
ന്നതിനായി ശ്രീ. ഏലിയാസ് തോമസ്, അണ്ടത്ത് പുത്തൻപുരയിൽ, പിറവം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 

അപേക്ഷാ വസ്തുവിന് ന്യായവില രജിസ്റ്റർ പ്രകാരം , “റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് 
റോഡ് ആക്സ്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 1,00,000 ( ഒരു ലക്ഷം രൂപ മാത്രം ) വില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി ന്യായവില 
പുനർനിർണ്ണയിക്കുന്നതിനാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 

സമീപത്തുള്ള ടി വില്ലേജ്, സർവെ 672 6 സിയിൽപ്പെടുന്ന വസ്തുക്കൾ സമാന വസ്തുക്കളായി പരിഗണിക്കാവുന്നതും 
ടി വസ്തുവിന് ഫെയർ വാല്യൂ രജിസ്റ്റർ പ്രകാരം " ഹിൽടാക്ട് വിത്തൗട്ട് റോഡ് ആക്സസ് കാറ്റഗറിയിൽപ്പെടുത്തി 1 40,000 
ആറൊന്നിന് വില നിശ്ചയിച്ചിട്ടുള്ളതുമാണെന്ന് തഹശീൽദാർ ( 

ഭൂരേഖ ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
അപേക്ഷാ വസ്ത മലയായി കിടക്കുന്നതും ടി സ്ഥലത്തേക്ക് വഴി സൗകര്യമില്ലാത്തതുമാണെന്ന് ചാർജ്ജ് ഓഫീസർ 
റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട്. 

സൂചന ( 1 ) , ( 2 ) പ്രകാരമുള്ള റിപ്പോർട്ടുകളുടെയും ചാർജ്ജ് ഓഫീസറുടെ അന്വേഷണത്തിലും അപേക്ഷാ വസ്തു കുന്നിൻ 
പ്രദേശവും, വഴി സൗകര്യം ഇല്ലാത്തതുമാണെന്നും ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. 

ന്യായവില നിർണ്ണയത്തിലെ അപാകങ്ങൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995- ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ സൂചന ( 3 ) പ്രകാരമുള്ള പരിപ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ 2010 - ലെ ന്യായവില വിജ്ഞാപനം 
ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും അതുമൂലമുണ്ടായ വില നിർണ്ണയവുമായി പരിഗണിച്ച് , പിറവം വില്ലേജ്, 
സർവെ 670/4 എ , 4 ബി നമ്പരുകളിൽപ്പെട്ട അപേക്ഷാ വസ്തുവിന് " ഗാർഡൻ ലാൻഡ് വിത്തൗട്ട് റോഡ് ആക്സസ്സസ് കാറ്റഗറിയിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 40,000 (നാൽപ്പതിനായിരം രൂപ മാത്രം ) വില നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

FORM " A 


[ See Rule 4] 


NOTIFICATION 


No. A8-6197 /2019 . 

7th February 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against in the Column ( 11 ) thereof. 


SCHEDULE 


District Ernakulam . 
Village - Piravom. 


Taluk - Muvattupuzha.. 

Desol - Kakkad .. 


SI. 


Sy. 
No. 


Sub 
Division 

No. 


Re - Sy. Re - Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name of 
Panchayath / 

Local Body 
Municipality 

Panchayath / 
Corporation 

Municipality / 
Corporation 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


( 1 ) 


( 3) 


( 4 ) 


( 5 ) 


(6 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


670 


4A 


Municipality 


Piravom 


40,000 


Kakkad 
East II 


Garden land 
without road 


access 


2 


670 


4B 


Municipality 


Piravom 


40,000 


Kakkad 
East II 


Garden land 
without road 


access 


191 


4 


( 3 ) 


നമ്പർ എ8-587,2020 / കെ.ഡിസ് . 


2020 ഫെബ്രുവരി 11 . 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന:-(1) ശ്രീ . പി . ജി . ബാലകൃഷ്ണൻ നായർ, പുതിയേടത്ത് വീട്, ഇരിങ്ങോൾ എന്നയാളുടെ അപേക്ഷ . 

(2 ) പെരുമ്പാവൂർ വില്ലേജ് ഓഫീസറുടെ 9-1-2020 - ലെ 15/20 നമ്പർ റിപ്പോർട്ട്. 

( 3 ) കുന്നത്തുനാട് തഹശീൽദാരുടെ 20-1-2020 - ലെ എ6-480 / 2020 നമ്പർ റിപ്പോർട്ട്. 
കുന്നത്തുനാട് താലൂക്ക്, പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് നമ്പർ 125 , റീസർവെ 50 - ൽപ്പെട്ട 17.85 ആർ വസ്തുവിന്റെ 
ന്യായവില പുനർനിർണ്ണയിക്കുന്നതിനായി ശ്രീ. പി . ജി . ബാലകൃഷ്ണൻ നായർ, പുതിയേടത്ത് വീട്, ഇരിങ്ങോൾ സൂചന ( 1 ) പ്രകാരം 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 


അപേക്ഷാ വസ , അപേക്ഷകന്റെ കൈവശത്തിലും കരം തീരുവയിലുമിരിക്കുന്നതും, ന്യായവില രജിസ്റ്ററിൽ " സർക്കാർ ഭൂമി 
കാറ്റഗറിയിൽ രൂപ 1 ന്യായവില രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. 

അപേക്ഷാവസ്തുവിന്, പടിഞ്ഞാറ് വശം ചേർന്ന് സ്ഥിതിചെയ്യുന്ന ബ്ലോക്ക് 125 - ൽ റീസർവ്വ 49 - ൽപ്പെട്ട വസ്തുവിന്, 
സമാനവസ്തുവായി കണക്കാക്കിയിട്ടുള്ളതും, ആയതിന് “ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ്സസ് കാറ്റഗറിയിൽ 
ആർ ഒന്നിന് ? 1,70,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതും, ടി വില തന്നെ അപേക്ഷാവസ്തുവിനും നിശ്ചയിക്കാവുന്നതാണെന്ന് 
കുന്നത്തുനാട് തഹശീൽദാർ സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ന്യായ വില നിർണ്ണയത്തിലെ അപാകങ്ങൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം ( 4 ) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ അപേക്ഷാ വസ്തുവായ കുന്നത്തുനാട് താലൂക്ക്, പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് നമ്പർ 125 , 
റീസർവ്വ 50 - ൽപ്പെട്ട വസ്തുവിന്, "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സ് കാറ്റഗറിയിൽ ആർ. ഒന്നിന് ? 1,70,000 
ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


FORM " A 


[ See Rule 4 ] 


NOTIFICATION 


No. A8-587 / 2020 / K.Dis . 


11th February 2020. 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey/ re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against in the Column ( 11 ) thereof. 


SCHEDULE 


District Ernakulam . 


Taluk - Kunnathunad . 


Village_Perumbavoor.. 


Desom – Iringole. 


Sl . 


Sy. 


Sub 
Division 

No. 


Re- Sy. Re- Sy 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name & 
Number 


Classification Fair Value 
by use 

Per Are 

₹ 


No. 


Name of 
Panchayath / 

Local Body 
Municipality / 

Panchayath / 
Corporation 

Municipality / 
Corporation 


No. 


of Ward 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


125 


50 


Municipality 


1,70,000 


Perumbavoor Neelam 

kulangara 


Residential Plot 

with Private 


road access 


192 


5 


( 4 ) 


നമ്പർ എ8-2283 / 2016 . 


2020 ഫെബ്രുവരി 17 . 


വിഷയം -ന്യായവില പുനർ നിർണ്ണയം ശ്രീ . സന്തോഷ് മത്തായി , പുല്ലുവേലിക്കകത്ത്, ഏഴക്കരനാട് സമർപ്പിച്ച അപേക്ഷ 

ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - ( 1 ) കുന്നത്തുനാട് തഹശീൽദാരുടെ 28-3-2016 - ലെ എ6-18148 / 15 നമ്പർ റിപ്പോർട്ട്. 

(2 ) ഐക്കരനാട് സൗത്ത് വില്ലേജ് ഓഫീസറുടെ 18-12-2015 - ലെ 317/15 നമ്പർ റിപ്പോർട്ട്. 
( 3 ) മണീട് വില്ലേജാഫീസറുടെ 3-2-2020 -ലെ 44,2020 നമ്പർ റിപ്പോർട്ട്. 


(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 | 18 നമ്പർ പരിപത്രം. 


ശ്രീ . സന്തോഷ് മത്തായി, പുല്ലുവേലിക്കകത്ത്, ഏഴക്കരനാട് എന്ന കക്ഷി , കുന്നത്തുനാട് താലൂക്ക്, ഐക്കരനാട് സൗത്ത് 
വില്ലേജ്, ബ്ലോക്ക് നമ്പർ 49 , റീസർവ്വേ നമ്പർ 315124 - ൽപ്പെട്ട വസ്തുവിന്റെ ന്യായവില പുനർനിർണ്ണയിച്ച് ലഭിക്കുന്നതിനായി 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 


അപേക്ഷാ വസ്ത വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും നാളത് നെൽകൃഷി ചെയ്തു 
വരുന്നതും ന്യായവില രജിസ്റ്ററിൽ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സ് കാറ്റഗറിയിൽ തെറ്റായി ഉൾപ്പെട്ട് ആർ 
ഒന്നിന് ? 1,25,000 വില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും വില്ലേജ് ഓഫീസർ ഐക്കരനാട് സൗത്ത് സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ടു 
ചെയ്തിട്ടുണ്ട്. 


അപേക്ഷാ വസ്തുവിന്റെ സമാന സ്വാഭാവമുള്ളതും, നാളത് നെൽകൃഷി ചെയ്തു വരുന്നതും മൂവാറ്റുപുഴ താലൂക്ക്, മണീട് 
വില്ലേജ്- സർവെ 1413 - ൽപ്പെട്ടതുമായ വസ്ത അപേക്ഷാ വസ്തുവിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ആയതിന് ഫെയർ 
വാല്യൂ രജിസ്റ്റർ പ്രകാരം ഗാർഡൻ ലാൻഡ് വിത്തൗട്ട് റോഡ് ആക്സ്സ്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 7,500 ന്യായവില 
നിശ്ചയിച്ചിട്ടുള്ളതുമാണെന്ന് സൂചന ( 3 ) പ്രകാരം വില്ലേജ് ഓഫീസർ മണീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


അപേക്ഷാ വസ്ത വെറ്റ് ലാൻഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 12,500 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് 
സൂചന ( 1 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 


ഈ സാഹചര്യത്തിൽ, ഐക്കരനാട് സൗത്ത് വില്ലേജ്, ബ്ലോക്ക് നമ്പർ 49 , റീസർവെ നമ്പർ 315 124 - ൽപ്പെട്ട വസ്തുവിന് 
സൂചന ( 4 ) 

-ലെ പരിപത്ര പ്രകാരം , 2010 - ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ , ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും 
അതുമൂലമുണ്ടായ വില നിർണ്ണയവുമായി പരിഗണിച്ച് വെറ്റ് ലാൻഡ് ( നിലം ) ഇനത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 12,500 
(പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ) ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


FORM A 


[[ See Rule 4 ] 


NOTIFICATION 


No. A9-2283 / 2016 . 


17th February 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against in the Column ( 11 ) thereof. 


Gaz . No. 31 / 2020 / DTP / CLR ( Fair Value - Supplement ) . 


193 


6 . 


SCHEDULE 


District Ernakulam . 


Taluk Kunnathunad . 


Village — Aikkaranad South . 

. 


Desom — Aikkaranad .. 


Re - Sy.. 
Sub 


Sl . 


Sy. 


Sub 


Re - Sy. Re -Sy. 
Block No. 


Division 

No. 


Name & 
Number 
of Ward 


No. 


Classification 

by use 


No. 


Name of 
Panchayath / 

Local Body 
Municipality / 

Panchayath ! 
Corporation 

Municipality / 
Corporation 


Division 

No. 


Fair Value 
Per Are 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


(10 ) 


( 11 ) 


1 


49 


315 


24 


Panchayat 


Poothrikka 


Wet land 


12,500 


2 2 


( 5 ) 


നമ്പർ എ8-1258 2020 . 


2020 ഫെബ്രുവരി 20 . 


വിഷയം : - ന്യായവില നിർണ്ണയം- ശ്രീ. സ്കറിയ s /o ചാക്കോ, ഓലിയ്ക്കൽ എന്നയാളുടെ അപേക്ഷ ന്യായവില നിർണ്ണ 

യിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന:-(1 ) പിണ്ടിമന വില്ലേജ് ഓഫീസറുടെ 18-1-2020 , 23-1-2020 തീയതികളിലെ റിപ്പോർട്ടുകൾ. 

(2 ) തഹശീൽദാർ ( എൽ.ആർ ) കോതമംഗലത്തിന്റെ 1-2-2020 - ലെ എഫ്5-648 / 20 നമ്പർ റിപ്പോർട്ട്. 
കോതമംഗലം താലൂക്ക്, പിണ്ടിമന വില്ലേജ്, സർവ്വ 672 5 എ 3 നമ്പരിൽപ്പെട്ട 19.83 ആർ വസ്തുവിന്റെ ന്യായവില 
നിർണ്ണയിക്കുന്നതിന് വേണ്ടി ശ്രീ. സ്കറിയ s / o ചാക്കോ, ഓലിയ്ക്കൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 

സർവ്വ 672 / 5 എ 3 , 2 ഏക്കർ 91 സെന്റ് വസ്തുക്കൾ ബി.ടി.ആർ. പ്രകാരം പുറമ്പോക്കായിക്കിടക്കുന്നതും ടിയിൽപ്പെട്ട 
അപേക്ഷാവസ്തുവിന് മുന്നാധാരപകാരം എൽ . എ . 10 / 1972 -ാം നമ്പരായി പട്ടയം കിട്ടിയിട്ടുള്ളതായും കാണുന്നു . 

അപേക്ഷാവസ്ത അപേക്ഷകന്റെ കൈവശാനുഭവത്തിലുള്ളതും ഫെയർവാല്യൂ രജിസ്റ്റർ പ്രകാരം സർക്കാർ ഭൂമി എന്നും 
കാണുന്നു . സമാനവസ്തുവായി പരിഗണിച്ചിട്ടുള്ള സർവ്വ 630 /13 / 13 ജെ നമ്പരിൽപ്പെട്ട വസ്തുവിന് റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് മുനിസി/ കോർപ്പ / റോഡ് ആക്സസ് ഇനത്തിൽ ? 60,000 വില നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപേക്ഷാവസ്തുവിന് സമാന 
വസ്തുവിന്റെ ന്യായവിലയായ ആർ ഒന്നിന് ? 60,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് സൂചന ( 2 ) പ്രകാരം തഹശീൽദാർ 
ശുപാർശ ചെയ്തിട്ടുണ്ട്. 

ന്യായവില നിർണ്ണയിക്കുന്നതിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം ( 4 ) പ്രകാരമുള്ള വിജ്ഞാപനവും പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ അപേക്ഷാ വസ്തു വായ , പിണ്ടിമന വില്ലേജ്, സർവ്വ 67215 എ 3 നമ്പരിൽപ്പെട്ട വസ്തു വിന്, 
റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് കോർപ്പ / മുനിസി/ റോഡ് ആക്സസ് കാറ്റഗറിയിൽ സമാന വസ്തുവിന്റെ വിലയായ 
ആർ ഒന്നിന് ? 60,000 ( അറുപതിനായിരം രൂപ മാത്രം ) ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " A 


[ See Rule 41 


NOTIFICATION 


No. A8-1258 /20 / K.dis . 


22nd February 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against in the Column ( 11 ) thereof. 


194 


7 


SCHEDULE 


District -- Ernakulam .. 


Taluk - Kunnathunad .. 


Village — Pindimana. 


S !. 


Sy. 


Sub 
Division 

No. 


Re - Sy. Re - Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name & 
Number 
of Ward 


Panchayath / 

Name of 

Local Body 
Municipality / 

Panchayath / 
Corporation 

Municipality / 
Corporation 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


No. 


( 1 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


672 


5A3 


Panchayat 


Pindimana 


.. 


.. 


60,000 


Residential Plot 
with Pan./Muni./ 
Corp. road access 


( Sd . ) 


Revenue Divisional Office, 
Muvattupuzha . 

. 


Revenue Divisional Officer. 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : സാബു കെ . ഐസക് 
നമ്പർ എ8-2035 2020 . 

2020 മേയ് 27 , 
വിഷയം : ന്യായ വില 

പുനർ നിർണ്ണയം- ( ശീമ തി താച്ചി W / O അബ്ദുൾ ഖാദർ സമർപ്പിച്ച അപേക്ഷ 
ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന:-(1) ശ്രീമതി താച്ചി w /o അബ്ദുൾ ഖാദർ , പൊട്ടയ്ക്കൽ, പോഞ്ഞാശ്ശേരി സമർപ്പിച്ച അപേക്ഷ . 

(2 ) വെങ്ങോല വില്ലേജ് ഓഫീസറുടെ 5-3-2020 - ലെ 72 / 20 -ാം നമ്പർ റിപ്പോർട്ട്. 
( 3 ) കുന്നത്തുനാട് തഹശീൽദാരുടെ 21-5-2020 - ലെ എ6-3513 / 2020 -ാം നമ്പർ റിപ്പോർട്ട്. 


കുന്നത്തുനാട് താലൂക്ക്, വെങ്ങോല വില്ലേജ്, ബ്ലോക്ക് നമ്പർ 21 , റീസർവ്വ 46 2-9 - ൽപ്പെട്ട 1.50 ആർ വസ്തുവിന്റെ 
ന്യായ വില പുനർനിർണ്ണയിക്കുന്ന തിന് , ശ്രീമതി താച്ചി w / o അബ്ദുൾ ഖാദർ , പൊട്ടയ്ക്കൽ, പോഞ്ഞാശ്ശേരി എന്ന വർ 
സൂചന ( 1 ) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 

അപേക്ഷാ വസ്തു ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും ആർ ഒന്നിന് 1 രൂപ 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. 


അപേക്ഷാ വസ്ത ബി.ടി.ആർ പ്രകാരം പുറമ്പോക്കായി രേഖപ്പെടുത്തിയിട്ടുള്ളതും അപേക്ഷാ കക്ഷി പേരിൽ പട്ടയം 
സിദ്ധിച്ച് ടിയാളുടെ കൈവശത്തിലും കരം തീരുവയിലുമിരിക്കുന്നതുമാണ്. 

അപേക്ഷാ വസ്തുവിന് സമാന വസ്തുവായി പരിഗണിച്ചിട്ടുള്ള ബ്ലോക്ക് 21 - ൽ റീസർവെ 5114 - ൽപ്പെട്ട വസ്തുക്കൾ 
ന്യായവില രജിസ്റ്റർ പ്രകാരം "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് റോഡ് ആക്സസ് 
കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 1,25,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ള താണെന്നും, അപേക്ഷാ വസ്തുവിനും 
സമാന വസ്തുവിന്റെ ന്യായവില തന്നെ നിശ്ചയിക്കാവുന്നതാണെന്നും സൂചന ( 3 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ റിപ്പോർട്ടു 
ചെയ്തിട്ടുണ്ട്. 

ന്യായ വില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ അപേക്ഷാ വസ്തുവായ ബ്ലോക്ക് നമ്പർ 21 റീസർവ്വ നമ്പർ 46 2-9 ൽപ്പെട്ട വസ്തു വിന് 
" റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് റോഡ് ആക്സസ്സസ് കാറ്റഗറിയിൽ സമാന വസ്തുവിന്റെ 
വിലയായ ആർ ഒന്നിന് ? 1,25,000 ( ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രം ) ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


195 


8 


FORM A 


[ See Rule 4] 


NOTIFICATION 


No. A8-2035 /20 /Kdis . 

27th May 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 


District - Ernakulam . 


Taluk - Kunnathunad . 


Village — Vengola. 


SI . 


Sy. 


Sub 
Division 

No. 


Re - Sy. Re -Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name & 
Number 
of Ward 


Name of 
Panchayath / 

Local Body 
Municipality / 

Panchayath / 
Corporation 

Municipality / 
Corporation 


Classification Fair Value 
by use 

Per Are 

₹Z 


No. 


No. 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


21 


46 


2-9 


Panchayat 


Vengola 


1,25,000 


Residential plot 
with Panch./Muni./ 
Corp. road access 


( Sd . ) 


Revenue Divisional Office, 
Muvattupuzha . 


Revenue Divisional Officer. 


196 


